Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIB 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


doo 


Og mo 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


RUVANANTHAPUR 


SDAY 


No. 


10th September 2013 
2013 Omaqomio 10 
19th Bhadra 1935 
1935 Solo 19 


Weijo 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Collegiate Education Department 


TENDER NOTICE 
No. A3/1217/2013 . 

12th August 2013 . 
Tender No. - 1/Plan 13 - 14Lab Equipments & Chemicals . 

Sealed competitive tenders are invited for the supply 
of lab equipments and chemicals for an amount of 
* 10,00 ,000 to the Various Departments of Govt. College, 
Kasaragod , under State Plan 2013 - 14 Development of Lab 
Library and Furniture . 

The tender should be superscribed as “ Tender for 
the supply of Lab equipments and chemicals under State 
Plan 2013 - 14 ” , and adressed to the Principal, Government 
College, Kasaragod , Vidyanagar P. O ., Kasaragod -671 123 . 

The last date and time for the receipt of the tender 
will be at 5 p . m . on 11- 9 - 2013 and the same will be 
opended at 10 . 30 a . m . on 12 - 9 - 2013 in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. Late tender will not be 
accepted on any account. 


The application for tender form should be 
accompanied by a cash remittance of 1 ,575 being the 
cost of tender form including VAT ( cost of tender form 
1,500 + VAT @ 5 % ). Tender forms are not transferable. Sale 
of tender form will be closed at 2 p . m . on 11 - 9 -2013 . 

Cheques, D . D . or the Postal Orders etc. will not be 
accepted towards the cost of tender form . Those who 
required the tender forms by post , should sent an amount 
of * 1 ,575 (+ 50 -postal charge) by Money Order. 
Application for tender form , to be sent by post, will be 
entertained only up to 5 -9 - 2013 . 

Rates and conditions for the supply of lab 
equipments , maximum period required for the delivery of 
articles should clearly be mentioned . The rates should 
remain stable till 31 -3 -2014 . 

Every tender should be accompanied by an 
agreement (Appendix X of SPM ) in Kerala Stamp Paper 
worth 100 and an EMD of 1 % of the quoted value in 
the form of D .D . in favour of the Principal, Government 
College, Kasaragod . 


Tender without E . M . D . will be rejected , but will be - സ്വീകരിക്കുന്നതല്ല. കേരള സർക്കാർ സ്റ്റോർ പർച്ചേസ് 
entertained from the firms which are exempted from -- ഡിപ്പാർട്ടുമെന്റ്മുഖേന രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരതദ്രവ്യം 
furnishing E . M . D . on production of clear documentary സമർപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ 
evidence. 

മതി യാ യ രേ ഖകൾ ഹാജരാക്കുന്ന പക്ഷം നിരതദവ്യം 
The undersigned reserves the right to extend , cancel, 

ഒടുക്കേണ്ടതില്ല . 
or reject the tenders without assigning any reason യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തന്നെ ദർഘാസ് 
thereof. 

തീയതി ദീർഘിപ്പിക്കുവാനോ റദ്ദാക്കുവാനോ ഉള്ള അധികാരം 
കാസർകോട് ഗവ . കോളേജിലെ വിവിധ ഡിപ്പാർട്ടു 

താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
മെന്റുകളിലേക്ക് 2013 - 14 സാമ്പത്തിക വർഷ ത്ത യ് ക്ക് 
ലാബുകളുടെയും ലൈബ്രറികളുടെയും വികസനം ( പ്ലാൻ) 
എന്ന ശീർ ഷ ക ത്തിൽ { 10, 00 , 000 - ന്റെ ലാബ് 

Government College, 

( Sd.) 
ഉപകരണങ്ങളും രാസപദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്നതിന് 

Kasaragod. 

Principal. 
മുദ്ര വച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് 
അടക്കം ചെയ്ത കവറിനു പുറത്ത് “ലാബ് ഉപകരണങ്ങളും 
രാസപദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് 
( പ്ലാൻ) 2013 - 14 ലാബു ക ളു ടെയും ലൈബ്രറികളുടെയും 
വിക സനം എന്നെഴുതി പിൻസിപ്പാൾ, ഗവ . കോളേജ്, 
കാസർകോട്, പി . ഒ . വിദ്യാ ന ഗർ, പിൻ - 671 123 എന്ന 
വിലാ സ ത്തിൽ അ യ യ് ക്കേ ണ്ട താ ണ് . ദ ർ ഘാ സു ക ൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 11- 9 - 2013 - ന് വൈകിട്ട് 
5 മണിയാണ്. വൈകി എത്തുന്ന ദർഘാസുകൾ യാതൊരു 
കാരണ വശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ പിറ്റേ 
ദിവസം 12 - 9 - 2013 - ന് രാവിലെ 10 .30 മണിക്ക് അപ്പോൾ 
ഹാജരുള്ള ദർഘാസുകാരുടെയോ, ദർഘാസുകാർ അധികാര 

പ്പെടു ത്തിയ പ്രതിനിധി ക ളു ടെ യോ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 

- ദർഘാസിനുള്ള അപേക്ഷാ ഫോറങ്ങൾ ലഭിക്കുവാൻ 
പ്രിൻസിപ്പാൾ, ഗവ. കോളേജ്, കാസർകോട്, പി . ഒ. വിദ്യാനഗർ, 
പിൻ - 671 123 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. 
അപേക്ഷയോടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ വില വിൽപ്പന 
നികു തി യ ടക്കം X 1,575 ( ദർഘാസ് ഫോറത്തിന്റെ 
വില ! 1,500 + വാറ്റ് ? 75) പണമായി ഒടുക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 

- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 11 -9-2013 - ന് ഉച്ചയ്ക്ക് 
2 മണിക്ക് അവസാനിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
ചെക്ക്, ഡ്രാഫ്റ്റ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 

ഫോറം രജി സ്റ്റേർഡ് തപാലിൽ ലഭി ക്കു വാൻ ? 1,575 
(ദർഘാസ് ഫോറത്തിന്റെ വില 7 1,500 + വാറ്റ് ? 75 + തപാൽ 
ചാർജ്ജ് 1 50 ) മണിയോർഡറായി അയയ്ക്കേ ണ്ടതാണ്. 
തപാൽ വഴി ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ 5- 9 -2013 - ന് 
വൈകുന്നേരം 5 മണി വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ഉ പ ക ര ണ ങ്ങ ൾ വിത രണം ചെയ്യു ന്നതു സംബ ന്ധിച്ച 
നിരക്കുകളും നിബന്ധനകളും, വിതരണം ചെയ്യുവാനെടുക്കുന്ന 
പരമാവധി കാലാവധി എന്നിവ വ്യക്തമായി പരാമർശിക്കേണ്ട 
താണ്. നിരക്കുകൾക്ക് 31- 3- 2014 വരെ സ്ഥിരതയുണ്ടായിരിക്കണം. 


ദർഘാ സി ന്റെ കൂടെ ? 100 - ന്റെ കേരള സ്റ്റാമ്പ് 
പേപ്പറിലുള്ള സമ്മത പത്രവും നിര ത ദ വ്യ മായി മൊത്തം 
വിലയുടെ ഒരു ശത മാനം നിരക്കിൽ വരുന്ന 
തുകയ്ക്ക് പ്രിൻസിപ്പാൾ, ഗവ . കോളേജ്, കാസർകോട്, 
വിദ്യാനഗർ പി. ഒ. എന്ന പേരിൽ ഡി. ഡി . യും അടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസുകൾ 


